| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNN 


കരള 


ല്ല സർക് 
MENT OF 


കാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


6th September 2011 
2011 സെപ്റ്റംബർ 6 
15th Bhadra 1933 
1933 ഭാദം 15 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേലപ്പരസ്യം 


ലേലപ്പരസ്യം 


നമ്പർ സി7 - 24686 / 2011. 

2011 ആഗസ്റ്റ് 9. 
പത്തനംതിട്ട ജില്ലയിൽ, ചെന്നീർക്കര വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 8- ൽ സർവെ നമ്പർ 275 /14 - ൽപ്പെട്ട സ്ഥലത്തുനിന്നിരുന്ന 
മുറിച്ചുമാറ്റിയ ആഞ്ഞിലിമരം, പ്ലാവ് 3- 10 - 2011 -ാം തീയതി 
- പകൽ 11 മണിക്ക് ജില്ലാകളക്ടറോഅദ്ദേഹം ചുമതല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോചെന്നീർക്കര വില്ലേജാഫീസിൽ 
വച്ച് പരസ്യ മായി ലേലം ചെയ്ത് വിൽക്കു ന്ന താ ണ് . 
ലേ ത്തിൽ പങ്കെടുക്കു ന്ന വർ നിര തദവ്യം കെട്ടി വച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ലേലത്തുക മുഴുവൻ വാറ്റടക്കം അപ്പോൾ 
തന്നെ അടക്കേ ണ്ട തുമാ ണ് . ലേലം സ്ഥിരീ ക രിച്ച് 
15 ദിവസത്തിനകം ടി തടി സ്വന്തം ചെലവിൽ പ്രസ്തുത 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലം 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 


നമ്പർ ബി1- 1046/2010 . 

2011ജൂ ലൈ 29. 
- അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് കോയിപ്രം പോലീസ് 
സബ് ഇൻ സ് പെക്ടർ 

കസ്റ്റ ഡി യി ലെ ടുത്ത് 
കോയിപ്രം പോലീസ് സ്റ്റേഷൻ പരി സ രത്ത് സൂക്ഷിച്ചു 
വരുന്ന KL - 12 B - 3230 നമ്പർ വാഹനം ലേലം ചെയ്യുന്നതിന് പത്തനം 
തിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി വാഹനം 12- 10 - 2011 
-ാം തീയതി പകൽ 11 മണിക്ക് തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീ 
സറുടേയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടേയോ സാന്നി 
ദ്ധ്യത്തിൽ കോയിപ്രം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്ര 
ഹിക്കുന്നവർ 5,000 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ട 
താണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലത്തുകയും 
വിൽപ്പന നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾതന്നെ ഒടു 
ക്കു വ രു ത്ത ണ്ട താ ണ് . 

ജില്ലാ 
കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം പ്രസ്തുത 
സ്ഥല ത്തു നിന്നും 

നീക്കം 

ചെയ്യേ ണ്ട താ ണ് . 
സാധാരണ സർക്കാർ ലേലം സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 


തടി വിവരം 


നമ്പർ 


തടി 


നീളം 


സെ . മീ . 


ആഞ്ഞിലി 


750 


വ്യാപ്തം 
1.237 m3 
0.729 m 


ആഞ്ഞിലി 


810 


പ്ലാവ് 


510 


0. 438 m3 


പ്ലാവ് 


780 


0 .702 m3 


റവന്യൂ ഡിവിഷണൽ 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


